Kerala Gazette No. 21 dated 25th May 2010 . 
PART II 


PUBLIC WORKS DEPARTMENT 


PRE - QUALIFICATION TENDER NOTICE 


No. BSC - 1/2010 /DBGL . 


| 22nd April 2010 . 


Tenders for pre - qualification and execution of the 
building work is invited by the undersigned from 
immediately sound and well experienced registered ‘ A ’ 
Class Contractors /Firms of Kerala Public Works 
Department/Irrigation Department who have successfully 
completed at least one similar work costing more than 
40 % (Forty percentage ) of the estimate PAC of works 
during the last five years. The application for tender 
schedule should be supported by certificate of prior 
experience in the work as mentioned above obtained from 
agreement authority and tender schedule will be issued 
only to those who satisfy this condition. Electrical works 
should be got carried out only through the PWD licensed 
Electrical Contractor. The Electrical works will be 
supervised , measured , check measured and bill passed by 
the Electrical Wing of the P . W . D . Tenders should be 
submitted so as to reach the undersigned on or before 
date and time prescribed for work as below by Registered 
Post/Speed Post/Courier . 

Tender No. - P. Q . 11/ SEBSC/2010 -11. 

Name of Work — Construction of Mini Civil Station , 
Kaduthuruthi ( including Electrical Works - Phase I). 
| Estimate P . A . C . Rs. 402 Lakh . 

Type of Building - R . C . C . framed structure , 
Government Building . 

No. of Floors — 5 
Foundation - Pile foundation . 
Doors and Windows - Anjili wood door, windows 
Flooring -- Vitrified Tiles . 
E. M.D . - Rs. 50,000 . 
Cost of tender documents — Rs. 25 ,000 + VAT. 

Date and time of sale of tender documents 
28- 5 - 2010 to 4 - 6- 2010 (11 a. m . to 3 p . m .) 

| Last date and time of receipt of tender - 11- 6-2010 
upto 4 p . m . 

Time of completion — 15 Months . 

Tools & Plants required for the work : — Concrete 
Mixture — 2 Nos., Concrete Vibrator — 2 Nos., Shuttering 
Steel — 1000m², Scaffolding (Steel) — 1500m², Water Pump 
and Motor — 2 Nos., Generator — 1 No., Bar Bending and 
Cutting Machine — 1 No., Tipper Lorry (10 tonnes ) — 2 Nos. 


All documents prevailing in this Department 
regarding tender to Per - qualification are applicable to this 
tender also . Further details if required can be had from 
this office during working hours. 

- കേരള പൊതുമരാമത്തു വകുപ്പ് ( കെട്ടിടങ്ങളും തദ്ദേശ 
സ്വയം ഭരണ പണികളും) , ദക്ഷിണ മേഖലാ സൂപ്രണ്ടിംഗ് 
എഞ്ചിനീയർ തിരുവനന്തപുരം ചുവടെ ചേർത്തിരിക്കുന്ന 
പ്രവൃത്തിക്ക് പരിചയസമ്പന്നരും സാമ്പത്തികശേഷിയുള്ളവരും 
ഒരു പണിയുടെ അടങ്കൽ തുകയുടെ 40 % - ൽ കുറയാത്ത തുക 
-യ്ക്കുള്ള സമാനമായ ഏതെങ്കിലും ഒരു പണി ( ഒറ്റ പണി) 
കഴിഞ്ഞ അഞ്ചുവർഷത്തിനകം ചെയ്തുതീർത്തിട്ടുള്ളവരുമായ 
കേരള പൊതുമരാമത്ത് ഇറിഗേഷൻ വകുപ്പിലെ “ എ ക്ലാസ് 
രജിസ്ട്രേഷനുള്ള കരാറുകാർ സ്ഥാപനങ്ങൾ എന്നിവരിൽ 
നിന്നും മുൻ യോഗ്യത നിർണ്ണ യ ത്തിനും പ്രവൃത്തി 
ഏറ്റെടുത്തു നടത്തുന്നതിനുമുള്ള ദർഘാസ് പ്രത്യേകം മുദ്രവച്ച 
കവറിൽക്ഷണിച്ചുകൊള്ളുന്നു . പി . ഡബ്ലിയു . ഡി . ലൈസൻസ് 
ഉള്ള ഇലക്ട്രിക്കൽ കോൺട്രാക്ടർമുഖേന ഇലക്ട്രിക്കൽ 
- പണികൾ ചെയ്യിക്കേണ്ടതാണ്. ഇലക്ട്രിക്കൽ പണികൾക്ക് 

മേൽനോട്ടം വഹിക്കുന്നതും അള വു കൾ എടുക്കു ന്നതും 
ചെക്ക് മെ ഷർ ചെയ്യുന്നതും ബില്ലുകൾ പാസ്സാക്കു ന്നതും 
പൊതുമരാമത്തു വകുപ്പിലെ ഇലക്ട്രിക്കൽ വിഭാഗമായിരിക്കും. 

- ദർഘാസ് ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്നഉദ്യോഗസ്ഥന്റെ 
ഓഫീസിൽ നിന്നും താഴെ പറയുന്ന പ്രവൃത്തി ദിവസങ്ങളിൽ 
ദർഘാസ് പ്രമാണത്തിന്റെ വിലയും 12.5 % വാറ്റും അടച്ച് 
അപേക്ഷിച്ചാൽ ലഭി ക്കു ന്ന താ ണ് . അപേക്ഷ യോ ടൊപ്പം 
മുൻപരിചയം സംബന്ധിച്ച് എഗ്രിമെന്റ് അധികാരികളുടെ 
സർട്ടിഫിക്കറ്റുകൂടി ഹാജരാക്കിയാൽ മാത്രമേ ദർഘാ സ് 
ഫോറങ്ങൾ വിതരണം ചെയ്യുകയുള്ളൂ. 
- ദർഘാസ് നമ്പർ - പി . കൃ . 11 /എസ്. ഇ . ബി .എസ്. സി . 
2010 - 11. 


- പ്രവൃത്തിയുടെ പേര്-- കടുത്തു രുത്തി മിനി സിവിൽ 
സ്റ്റേഷൻ നിർമ്മാണം ( ഇലക്ട്രിക്കൽ പണികൾ ഉൾപ്പെടെ) 
ഒന്നാം ഘട്ടം. 


അടങ്കൽ തുക - രൂപ് 402 ലക്ഷം. 


കെട്ടിട ത്തിന്റെ സ്വഭാവം - ആർ. സി . സി . ഫയിംഡ് 
സ്ട്രക്ചർ, സർക്കാർ മന്ദിരം. 

നിലകളുടെ എണ്ണം 5 (അഞ്ച്). 
വാതിലുകളും ജനലുകളും ആഞ്ഞിലി തടി. 
ഫ്ളോറിംഗ് വിട്രിഫൈഡ് ടൈൽസ്. 


ഫൗണ്ടേഷൻ പൈൽ. 
നിരതദ്രവ്യം രൂപ 50,000. 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 25,000 + വാറ്റ്. 

ദർഘാസ് ഫോറം വിൽക്കുന്ന തീയതിയും സമയവും 
28 - 5 - 2010 മുതൽ 4 - 6 - 2010 , 11 മണി മുതൽ 3 മണിവരെ. 


ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും 11- 6- 2010 വൈകുന്നേരം 4 മണിവരെ. 

കാലാവധി 15 മാസം. 
ജോലി ചെയ്യാനുള്ള ഉപകരണങ്ങളും യന്ത്രസാമഗ്രികളും 

കോൺക്രീറ്റ്മിക്സർ - 2 എണ്ണം, കോൺക്രീറ്റ് വൈബ്രേറ്റർ - 
2 എണ്ണം, ഷട്ടറിംഗ് സാധനം ( സ്റ്റീൽ) - 1000 ചതുരശ്ര മീറ്റർ, 
വാട്ടർ പമ്പും മോട്ടോറും - 2, ജനറേറ്റർ - 1, ബാർബൈന്റിംഗ് 
മെഷീൻ - 1, ചാരം കെട്ട് ( സ്റ്റീൽ) സാധനം- 1500 ചതുരശ 
മീറ്റർ, ടിപ്പർ ലോറി (10 ടൺ) - 2 എണ്ണം. 

- പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസ് പരിഗണനയ്ക്കുള്ള 
മറ്റു അ നുബ ന്ധ നിയ മ ങ്ങളും ഈ ദർഘാ സിനും 
ബാധകമായിരിക്കും. 


Class of Contractor " A and " B , 

Name of Division Buildings Division , Kottayam for 
Sl. No. 1 and Buildings Division , Kollam for Sl. No. 2 . 

Tender documents and other particulars can be 
obtained from this office up to 1 p . m . one day before the 
tender date on application in writing and on payment of 
cost (not refundable ) either in cash or money order . Only 
postal tenders will be entertained and late tenders will be 
rejected . All other conditions are the same as those 
current in Kerala Public Works Department. 


Office of the Superintending 

( Sd.) 
Engineer, Buildings and Local Superintending Engineer. 
Works, South Circle, (For and on behalf of the 
Thiruvananthapuram . 

Governor of Kerala ) 


RE - TENDER NOTICE 


ദക്ഷിണ മേഖലാ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ, ബിൽഡിംഗ്സ് 
& ലോക്കൽ വർക്ക്സ് , തിരുവനന്തപുരം കേരള ഗവർണ്ണർക്കു 
വേണ്ടിതാഴെപറയുന്ന പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് ഇറിഗേഷൻ 
വകുപ്പുകളിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരാ 
ടിസ്ഥാനത്തിലുളള ദർഘാസുകൾ പ്രവൃത്തിയുടെ പേര് 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച കവറുകളിൽ ക്ഷണിച്ചുകൊ 
ള്ളുന്നു . ദർഘാസിന്റെ കാലാവധി അതു സ്വീകരിക്കുന്ന 
അവസാന ദിവസം മുതൽ 4 മാസം വരെ ആയിരിക്കും. മുദ 
വച്ച ദർഘാസുകൾ നിർദ്ദിഷ്ട തീയതിക്കകം തപാൽ മുഖേന 
ലഭിക്കുന്നവ മാത്രം സ്വീകരിക്കുന്നതാണ്. 
കമ ദർഘാസ് നമ്പരും 

നിരത 
നമ്പർ പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
അടങ്കൽ തുകയും 

രൂപ് 
- 178 /എസ്സ് . ഇ . ബി .എസ്സ് . സി./ 2009 - 10 - - കോട്ടയം 
തിരുവത്തൂർ സർക്കാർ ഒബ്സർവേഷൻ മന്ദിര 
ത്തിന്റെ ഒന്നാം നിലയുടെ നിർമ്മാണം 
രൂപ 23,92,758 

50,000 
- 2 186/ എ സ്സ് . ഇ . ബി . എ സ്സ് . സി . / 2 0 09 -10 - 

കൊല്ലം തട്ടാമല സർക്കാർ വി .എച്ച്.എസിനു 
വേണ്ടിപുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണവും 
നിലവിലുള്ള കെട്ടിടം വലുതാക്കലും - 
രൂപ 38 ,41,440 

50, 000 


No. BSC -1/2010 -11/DBGL . 

3rd May 2010 . 
Competitive tenders in sealed covers superscribing 
the name of works are invited for and on behalf of the 
Governor of Kerala by the undersigned from the Registered 
Contractors of Kerala PWD /Irrigation Department for the 
following works so as to reach this office on or before the 
date specified. Tenders will be opened at 4 . 30 p . m . on the 
date of specified by the undersigned as other authorized 
officers. Tenders should be submitted so as to reach the 
undersigned on or before date and time prescribed or each 
work as mentioned below by Registered Post /Speed Post/ 
Courier. 


Sealed tenders should be sent by Post only so 
as to reach the same within the prescribed date and time 
itself. 


ദർ ഘാ സ് ( പമാണ ത്തിന്റെ വില - കമനമ്പർ 1 - ന് 
രൂപ 3,600 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 5, 800 + വാറ്റ്. 

ദർഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും -- 4 - 6 - 2010 , 4 മണി. 


EMD 
| Rs. 


No . 


പ്രവൃത്തി ചെയ്തു തീർക്കേണ്ട കാലാവധി 6 മാസം. 
കരാറുകാരുടെ തരം തിരിവ് " എ ആന്റ് " ബി ക്ലാസ്സ്. 


Tender No. and Name 

of work with PAC 
178/ SEBSC /2009 -10 Construction of 
First Floor of Government Observation 
Home, Kottayam ( Thiruvanchoor) - 
Rs. 23,92 , 758 


പവ ത്തി ചെയ്യുന്ന ഡിവി ഷൻ കമനമ്പർ 1 - ന് 
ബിൽ ഡിംഗ് സ് ഡിവിഷൻ, കോട്ട യം , കമ നമ്പർ 2 - ന് 
ബിൽഡിംഗ്സ് ഡിവിഷൻ, കൊല്ലം. 


50,000 


186 / SEBSC /2009- 10 _ Construction of 
new building and extension to the 
existing building at Government 
V. H . S . S . Thattamala , Kollam 
Rs. 38 , 41, 440 

50,000 
Cost of tender form - Rs. 3 ,600 + VAT for Sl. No. 1 and 
Rs. 5, 800 + VAT for Sl. No. 2 . 

Last date and time of receipt of tender - 4 - 6 - 2010 
upto 4 p . m . 

Period of completion — 6 Months. 


- ദർഘാസ് പ്രമാണം നിർദ്ദിഷ്ട തീയതിക്ക് ഒരു ദിവസം 
മുൻപ് ഉച്ചയ്ക്ക് ഒരു മണി വരെ ഈ ഓഫീസിൽ നിന്നും 
വാങ്ങാവുന്നതാണ്. പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
സംബ ന്ധിച്ച നില വി ലു ളള എല്ലാ നിബ ന്ധ ന കളും ഇ 
ദർഘാസിനും ബാധകമായിരിക്കും. 


Office of the Superintending 
Engineer, Buildings & Local works, 
South Circle, 

(Sd.) 
Thiruvananthapuram . 

Superintending Engineer. 


TENDER NOTICE 


No. CMU / K / 1527/2009 . 

| 5th May 2010. 
The Superintending Engineer and Deputy Chief 
Engineer, Mechanical (PWD ), Thiruvananthapuram for 
and on behalf of the Governor of Kerala invites sealed 
tenders in prescribed form for the following works from 
approved manufacturer/authorized dealer having previous 
experience in similar fields. 

Tender No. -- SE / MECH /PWD - 2/ 2010-11. 

Name of work — Construction of Golden Jubilee 
Museum Building at Kerala Legislature Complex , 
Thiruvananthapuram , Mechanical Work - Part - A Supply , 
Installation , Testing and Commissioning of Air 
Conditioning System . 

| E . M.D - Rs. 50,000 . 


പ്രവൃത്തിയുടെ പേര്- തിരുവനന്തപുരം നിയമസഭാ 
മന്ദിരത്തിലുള്ള ഗോൾഡൻ ജൂബിലി മ്യൂസിയം ബിൽഡിംഗിലെ 
മെക്കാനിക്കൽ പണികൾ- പാർട്ട് എ - എയർകണ്ടീഷനിംഗ് 
സംവിധാനം സ്ഥാപിച്ച് പ്രവർത്തിപ്പിച്ചു നൽകൽ. 

നിരതദ്രവ്യം രൂപ 50,000. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

- ഒറിജിനൽ _ Rs. 10, 600 + VAT @ 4 % + 
Educational Cess. 

- ഡ്യൂപ്ലിക്കേറ്റ് Rs. 5 , 300 + VAT @ 4 % + 
Educational Cess. 

- ദർഘാസ് ( പമാ ണ ങ്ങ ളുടെ വിൽപ്പന തീയതിയും 
സമയവും ഈ ഓഫീസിൽനിന്ന് 3-6 -2010 ഉച്ചയ്ക്ക് 1 മണി 
വരെ എല്ലാ പ്രവർത്തി ദിവസങ്ങളിലും. 

ദർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 3- 6- 2010 , 4 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 3- 6- 2010 , 
4. 30 മണി. 


മറ്റു വ്യവസ്ഥകൾ 


1. ദർഘാസ് പ്രമാണത്തിനുള്ള അപേക്ഷയോടൊപ്പം 
- സമാന പ്രവർത്തികളിൽ പരിചയം കാണിക്കുന്ന 
സാക്ഷ്യപത്രം ഹാജരാക്കേണ്ടതാണ്. 


Cost of tender form : 

Original Rs. 10,600 + VAT @ 4 % + Educational Cess. 
Duplicate Rs. 5,300 + VAT @ 4 % + Educational Cess . 

Sale of tender forms— From this office on all working 
days upto to 1 p .m . on 3 -6 - 2010 . 

Last date and time of submission of tender — 3 -6 - 2010 , 
4 p . m . 

Date and time of opening of tenders — 3 - 6 - 2010 , 
4.30 p . m . 
Period of completion — 8 months . 

OTHER CONDITIONS 


2. ദർഘാസ് സംബന്ധിച്ച് പൊതുമരാമത്ത്/ ജലസേചന 
വകുപ്പിൽ നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമാണ്. 
3. നിശ്ചിത സമയം കഴിഞ്ഞു കിട്ടുന്ന ദർഘാസുകൾ 

സ്വീകരിക്കുന്നതല്ല . 
4 . ദർഘാസ് പ്രമാണങ്ങൾ തപാലായി ആവശ്യമുള്ളവർ 

പ്രമാണത്തിന്റെ വിലയോടൊപ്പം 50 രൂപകൂടി തപാൽ 
ചെലവിനായി അയയ്ക്കേണ്ടതാണ്. 


5. ദർഘാസ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഈ 
ആഫീസിൽനിന്നും 3-6- 2010 വരെ എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും ലഭ്യമാണ്. 


(Sd.) 
Office of the Chief Engineer, Superintending Engineer & 
Mechanical, 

Deputy Chief Engineer. 
Thiruvananthapuram . 

| ( Mechanical). 


1. Experience certificates in the execution of similar 
works should be accompanied with the 

application for tender forms. 
2 . All existing conditions related to tenders of 

Irrigation and Public Works Department will be 

applicable for this tender also . 
3. Tenders received after the stipulated time will not 

be accepted . 
4 . If tender documents are required by post Rs. 50 

extra in addition to cost of tender forms should 

be enclosed for postal charges. 
5 . Other details regarding this tender will be 

obtained from this office on all working days 

up to 3- 6- 2010 . 

കേരള ഗവർണ്ണർക്കുവേണ്ടി സൂപ്രണ്ടിംഗ് ആന്റ് ഡെപ്യൂട്ടി 
ചീഫ് എഞ്ചിനീയർ, പൊതുമരാമത്ത് മെക്കാനിക്കൽ വിഭാഗം, 
തിരു വ ന ന്ത പുരം താഴെ പറയുന്ന പ്രവർത്തിക്കുവേണ്ടി 
ഇത്തരം പ്രവർത്തികളിൽ മുൻപരിചയമുള്ള അംഗീകൃത 
വിത ര ണ ക്കാർ നിർമ്മാതാക്കളിൽ നിന്നുംമുദ്രവച്ച ക്ലിപ്ത 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ - എസ്. ഇ / മെക്ക് പി.ഡബ്ലു . ഡി.- 2/2010 - 11. 


ദർഘാസ് പരസ്യം 


നമ്പർ 2 - എഇഇ / 2010 -11. 


2010 ഏപ്രിൽ 26. 


-- കേരള ഗവർണ്ണർക്കുവേണ്ടി പെരുമ്പാവൂർ കെട്ടിട വിഭാഗം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 
പവ്യ ത്തി ക ൾ ക്ക് ടി ആ ഫീ സിൽ നിന്നും 17 - 6 - 2010 
വൈകു ന്നേരം 4 മണി വരെ നിശ്ചിത യോഗ്യതയുള്ള 
അംഗീകൃത കരാറുകാരിൽ നിന്നും ഓരോ പ്രവൃത്തിക്കും 
(പവ്യ ത്തിയുടെ പേരു വി വരം (പത്യേകം പ്രത്യേകം 
രേഖപ്പെടുത്തിമുദ്രവച്ച മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 


3 


ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ നിശ്ചിത തീയതിക്കും രേഖപ്പെടുത്തി മുദ്രവച്ച മൽസര സ്വഭാവമുള്ള ദർഘാസുകൾ 
സമയത്തിനകവും തപാൽ മാർഗ്ഗവും സ്വീകരിക്കുന്നതാണ്. ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ നിശ്ചിത തീയതിക്കും 
അന്നേ ദിവസം വൈകുന്നേരം 4.30- ന് താഴെ ഒപ്പിട്ടിരിക്കുന്ന സമയത്തിനകവും തപാൽ മാർഗ്ഗവും സ്വീകരിക്കുന്നതാണ്. 
ഓ ഫീ സറോ അ ദ്ദേ ഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് അന്നേ ദിവസം വൈകുന്നേരം 4– 30ന് താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ഓ ഫീ സറോ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് 
ദർഘാസുകൾ തുറക്കുന്നതാണ്. 

ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ 

ദർഘാസുകൾ തുറക്കുന്നതാണ്. 
ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് | ക്രമ ദർഘാസ് നമ്പരും പ്രവർത്തിയുടെ നിരതദ്രവ്യം 
നമ്പർ പേരും അടങ്കൽ തുകയും 

രൂപ് 
1 6 / എഇഇ / 2010 -17 - തിരുവാണിയൂരിലെ 
പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെ ഒന്നാം 

1 9 / എഇഇ/ 2010 - 1 - തിരുവാണിയൂരിലെ 
നിലയിൽ പാർട്ടിഷൻ ചെയ്യുന്നതിനുള്ള 

പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെ ഒന്നാം 
അത്യാവശ്യ ജോലികൾ -രൂപ 2,80 ,000 

7 , 000 

നിലയുടെ വലത് ഭാഗത്തിന് സൈഡ് 

കവറിംഗ് ചെയ്യുന്നതിനുള്ള ജോലികൾ - 
| 7/ എഇഇ / 2010 - 11 - തിരുവാണിയൂരിലെ 

രൂപ 2 , 91, 000 

7 , 300 
പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെ ഒന്നാം 
നിലയിലെ ഇടതുഭാഗത്തിന് സൈഡ് 

2 10/ എഇഇ/ 2010 - 1 - തിരുവാണിയൂരിലെ 
കവറിംഗ് ചെയ്യുന്നതിനുള്ള വേലകൾ 

പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെ ഒന്നാം 
രൂപ് 2 ,30 ,000 

5 , 750 

നില യിൽ പെയിന്റിംഗും ഭിത്തികൾ 

ഡാഡോയിംഗ് ചെയ്യുന്നതിനുമുള്ള അത്യവശ്യ 
8/എഇഇ / 2010 - 1 - കോലഞ്ചേരി ഫസ്റ്റ് 

ജോലികൾ രൂപ 1, 90,000 

4 ,750 
ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ 
ഔദ്യോഗിക വസതിയുടെ അത്യാവശ്യ 

-- 11/ എഇഇ/ 2010 - 11 - തിരുവാണിയൂരിലെ 
അറ്റകുറ്റപ്പണികൾ രൂപ 2,90,000 

7 ,250 

പബ്ലിക് ഹെൽത്ത് സെന്ററിന്റെ ഒന്നാം 

നിലയിൽ ഫാൾസ് സീലിംഗ് ചെയ്യുന്നതി 
ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 3- നും 

- നുള്ള വേലകൾ രൂപ 2,45,000 

6 ,150 
രൂപ 600 + വി. നി . ക്രമനമ്പർ 2 - ന് രൂപ 500 + വി . നി . 
പ്രവൃത്തി തീർക്കേണ്ട കാലാവധി 45 ദിവസം. 

ദർഘാസ് പ്രമാ ണത്തിന്റെ വില - കമ നമ്പർ 1- ന് 

രൂപ 600 + വി . നി ., കമനമ്പർ 2 - ന് രൂപ 400 + വി . നി ., 
- ദർഘാസ് പ്രമാണങ്ങളും മറ്റ് രേഖകളും താഴെ പറയുന്ന 

ക്രമനമ്പർ 3 - ന് രൂപ 500 + വി . നി . 
കാര്യാലയത്തിൽ നിന്നും ദർഘാസ് തീയതിക്ക് 7 ദിവസം 
മുമ്പ് എല്ലാ പ്രവൃത്തി സമയങ്ങളിലും ദർഘാസ് ദിവസം ഒരു 

പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 45 ദിവസം. 
മണിവരെയും ലഭിക്കുന്നതാകുന്നു . നിശ്ചിത വില (മടക്കി 

കൊടുക്കാത്തത്) രൊക്കം പണമായോ മണിയോർഡറായോ ദർഘാസ് പ്രമാണങ്ങളും മറ്റ് രേഖകളും താഴെ പറയുന്ന 
അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ഫാറം ലഭിക്കുന്നതാണ്. കാര്യാലയത്തിൽ നിന്നും ദർഘാസ് തീയതിക്ക് 7 ദിവസം 
നിരതദവ്യം ട്രഷറിയിലോ അംഗീകൃത ബാങ്കുകളിലോ -- മുമ്പ് എല്ലാ പ്രവൃത്തി സമയങ്ങളിലും ദർഘാസ് ദിവസം ഒരു 
അടയ്ക്കാവുന്നതാണ്. എന്നാൽ താഴെ പറയുന്ന ഓഫീസർക്ക് മണിവരെയും ലഭിക്കുന്നതാകുന്നു . നിശ്ചിത വില ( മടക്കി 
പിൻവലിക്കാൻ വേണ്ട അധികാരം രേഖപ്പെടുത്തി സ്റ്റാമ്പ് ഒട്ടിച്ച് കൊടുക്കാത്തത്) രൊക്കം പണമായോ മണിയോർഡറായോ 
ഒപ്പിട്ട രസീതുകൾ മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളു. അടച്ച് രേഖാമൂലം അപേക്ഷിച്ചാൽ ഫാറം ലഭിക്കുന്നതാണ്. 
ദർഘാസ് കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ദർഘാസുകളോ നിര തദവ്യം ട്രഷറിയിലോ അംഗീകൃത ബാങ്കുകളിലോ 
ടൊപ്പം അൻപതു രൂപ വിലയുള്ളമുദ്രപ്പത്രത്തിൽ പ്രാഥമിക അടയ്ക്കാവുന്നതാണ്. എന്നാൽ താഴെ പറയുന്ന ഓഫീസർക്ക് 
ഉടമ്പടിയും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടിയില്ലാത്ത പിൻവലിക്കാൻ വേണ്ട അധികാരം രേഖപ്പെടുത്തി സ്റ്റാമ്പ് ഒട്ടിച്ച് 
ദർ ഘാസുകൾ നിര സി ക്കു ന്ന താ ണ് . ദർഘാസുകളെ ഒപ്പിട്ട രസീതുകൾ മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളു. 
സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ ദർഘാസ് കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസുകളോ 
ചട്ട ങ്ങളും വ്യവ സ്ഥ കളും ഈ ദർഘാ സിനും ബാധ ക ടൊപ്പം അൻപതു രൂപ വിലയുളള മുദ്രപ്പത്രത്തിൽ പ്രാഥമിക 
മാണ്. നിർമ്മാണ പണിയുടെ നിശ്ചിത ശതമാനം ക്ഷേമനിധിയി - ഉടമ്പടിയും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രാഥമിക ഉടമ്പടിയില്ലാത്ത 
ലേക്ക് അംശാദായമായി നൽകേണ്ടതുമാണ്. 

ദർ ഘാസുകൾ നിര സി ക്കു ന്ന താ ണ്. ദർഘാസുകളെ 
സംബന്ധിച്ച് പൊതുമരാമത്ത് വകുപ്പിൽ നിലവിലുള്ള എല്ലാ 

ചട്ട ങ്ങളും വ്യവസ്ഥകളും ഈ ദർഘാ സിനും ബാധ ക 
നമ്പർ 3 - എഇഇ/ 2010 - 11 . 

2010 മേയ് 3. മാണ്. നിർമ്മാണ പണിയുടെ നിശ്ചിത ശതമാനം ക്ഷേമനിധിയി 

ലേക്ക് അംശാദായമായി നൽകേണ്ടതുമാണ്. 
- കേരള ഗവർണ്ണർക്കുവേണ്ടി പെരുമ്പാവൂർ കെട്ടിട വിഭാഗം 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താഴെ പറയുന്ന 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
പവ്യ ത്തി കൾക്ക് ടി ആ ഫീ സിൽ നിന്നും 29 - 6 - 2010 

എഞ്ചിനീയറുടെ കാര്യാലയം, 
വൈകുന്നേരം 4 മണി വരെ നിശ്ചിത യോഗ്യ തയുള്ള 

ബിൽഡിംഗ് സബ് ഡിവിഷൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
അംഗീകൃത കരാറുകാരിൽ നിന്നും ഓരോ പ്രവൃത്തിക്കും 

പെരുമ്പാവൂർ. 

എഞ്ചിനീയർ. 
പവ്യ ത്തിയുടെ പേരു വി വരം (പത്യേകം പ്രത്യേകം 


- ( ഒപ്പ്) 


PRE - QUALIFICATION TENDER NOTICE 


3 Nos. 


No. D5 -3703 /73/2009 . 


30th March 2010 . 


Bids from Contractors/ Firms for Pre - qualification -cum 
financial bids are invited by the undersigned upto 
4 p . m . on 2 -6 - 2010 for the work mentioned below (double 
cover system ). 


4 . List of Tools and Plants : 

Lorry /Tipper 
Hoist 
Cement Concrete Mixer 
Vibrator 
Pump 
Generator 

– 2 , 
Scaffolding and Shuttering — 1500 m² 
JCB 

— 1 No. 
Copy of certificate for Sl. Nos . 1 , 2 and 4 attested 
by an Officer not below the rank of Executive Engineer 
should be submitted along with the request for obtaining 
the bid . 


Tender No. - P. Q . 109 /2009 - 10 . 
Name of work — Construction of Dormitory for Govt. 

Employees at Idukki Painavu Building for 

Working Women s Hostel. 
Estimate PAC (Civil+ Electrical) Rs. 260 Lakh . 
Details of work — Three storied RCC framed structure . 
Foundation Column footing /RR masonry. 
Superstructure — Brick Masonry 
Doors — Anjily wood /PVC . 
Windows— Steel Windows. 
Flooring — Cement/Ceramic Tiles. 
Period of completion — 24 months. 

A Class contractors/ firms (also having joint venture ) 
registered in State PWD having experience in the building 
construction work of similar nature and also consider 
themselves capable of taking up the construction of major 
building can obtain Pre - qualification bids and tender 
schedule of the above building works from the office of 
undersigned from 24 - 5 - 2010 to 26 - 5 - 2010 between 
10 . 15 a . m . to 4 p . m . on application and payment of 
Rs. 25,000 + VAT. The Electrical work of the above building 
shall be done simultaneously with approved licencies of 
Electrical Inspectorate/Registered Electrical Contractors in 
PWD/ Electricians in PWD under the supervision of 
Electrical Wing of P . W . D . The contractors/ firms 
themselves should produce relevant records to prove their 
eligibility before the undersigned for obtaining the bids, 
the eligibility norms are as follows: 
1. Contractor /Firms should executive Government 

works of similar: Nature costing Rs. 156 Lakh each 
during the last five financial years (Annual Turn 
Over). 


The filled up and signed Pre- qualification bids along 
with all required proforma and questionnaires and 
certificates (in triplicate ) with E . M . D . for Rs . 50 ,000 
pledged in favour of undersigned with executed 
preliminary agreement in Stamp Paper for Rs. 50 in one 
sealed cover (P . Q . bid cover ) and tender schedule (price 
bid ) in another cover superscribing the name of work and 
the Pre- qualification bids as in the case may be sent by 
registered post so as to reach the office of undersigned 
before 4 p . m . on 2 -6 -2010 . The department will not be 
responsible for any delay or loss in delivering by post. 
(Courier Service will not be accepted ). The tender 
documents will be issued only to the registered 
contractor s of PWD and are not transferable . If the date 
of receiving tender happened to be a public holiday, the 
tender will be received next working day in the specified 
time. 

The P . Q . bids will be opened on 2 -6 - 2010 at 
4 . 30 p . m . and will be submitted to Chief Engineer s 
Committee for scrutiny and finalization of pre- qualification 
panels . The cover containing tender schedule (price bid ) 
will be opened only after the finalization of 
P. Q . bids by Chief Engineer s Committee and only these 
of the bidders who have become pre - qualified for the 
particular work . 

The date and time of opening of price bid will be 
intimated to the P . Q . contractors/firm concerned in time. 
The tenders of those who have not become qualified will 
not be considered on any account. 

The tenders of the contractors/ firms without required 
E . M . D . of Rs. 50 , 000 pledged in the name of 
undersigned and the executed preliminary agreement in 
Stamp Paper worth Rs. 50 in cover No . 1 ( Technical bid ) 
will be summarily rejected . 

The condition in G . O . (P ) 84 / 97 /PW & T dated 
19 - 8 - 1997 and its amendments and all other conditions 
prevailing in K . P. W . D . regarding P. Q . bids and tenders 
will remain unchanged and are equally applicable to the 
above work also . The undersigned reserves the right to 


2. Contractors /Firms should have satisfactorily 

completed a single work at least not less than 
Rs. 104 lakh (Estimate PAC ) during the last 

3 years. 
3. Contractors/ Firms should have a financial capacity 

of producing Bank Guarantee at 10 % of contract 
amount of the work at the time of executing 
agreement. 


reject all or any of the tenders on P. Q . bids without ദർഘാസ് നമ്പർ - പി . കൃ . 109 / 2009 - 10. 
assigning any reasons. Price preference of 10 % of the 
contract amount of the lowest quoted contractor may be 

പ്രവർത്തിയുടെ പേര് ഇടുക്കി പൈനാവിൽ സർക്കാർ 
allowed to the tender submitted by M /s. Kerala State 

ഉദ്യോഗസ്ഥർക്കുവേണ്ടി ഡോർമിറ്ററി നിർമ്മാണം- വർക്കിംഗ് 
Construction Corporation Limited . All the rules in PWD 

വുമൺസ് ഹോസ്റ്റൽ. 
regarding the tenders are applicable to this tender also . 

അടങ്കൽ തുക ( സിവിൽ+ ഇലക്ട്രിക്കൽ) - 260 ലക്ഷം രൂപ. 
കേരള പൊതുമരാമത്ത് വകുപ്പ്തൃശ്ശൂർ മദ്ധ്യമേഖലാ 
സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 

വിവരണം - മൂന്ന് നിലകളിൽ പ്രബലിത കോൺക്രീറ്റ് 
ചെയ്തിട്ടുള്ളവരും താഴെ സൂചിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തി 

ചട്ടക്കൂടോടുകൂടിയ കെട്ടിടം. 
ഏറ്റെടുത്ത് നടത്തുന്നതിന് പരിചയസമ്പന്നരും സാമ്പത്തിക 

അടിത്തറ കോൺക്രീറ്റ് കരിങ്കൽപണി. 
ശേഷിയുള്ളവരുമായ എ ക്ലാസ് കരാറുകാർ സ്ഥാപനങ്ങൾ 
എന്നിവ രിൽ നിന്നും താഴെ പറയുന്ന പ്രവർത്തിക്ക് മുൻ വാതിൽ -ആഞ്ഞിലിമരം/ പി . വി. സി . 
യോഗ്യതാ നിർണ്ണയത്തിനും പ്രവർത്തിക്കുമുള്ള ദർഘാസുകൾ 
( ഡബിൾ കവർ സഹിതം) ക്ഷണിച്ചു കൊ ള്ളു ന്നു . ഈ 

ജനൽ സ്റ്റീൽ 
പ്രവർത്തിയുടെ ഇലക്ട്രിക്കൽ വർക്കുകൾ ഇലക്ട്രിക്കൽ 

ചുമർ - ഇഷ്ടികപണി 
ഇൻസ്പെക്ടറേറ്റിന്റെ അംഗീകാ ര മു ള്ള വർ, രജിസ്റ്റേർഡ് 
ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റേഴ്സസ്, പി . ഡബ്ലു . ഡി .യിലെ 

ഫ്ളോറിംഗ് - സിറാമിക് ടൈൽ സിമന്റ് 
ഇലക്ട്രീഷ്യൻ എന്നിവരെക്കൊണ്ട് പി. ഡബ്ലു . ഡി. ഇലക്ട്രിക്കൽ 
വിഭാഗം എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ നിർവഹി കാലാവധി 24 മാസം. 
ക്കേ ണ്ട താ ണ് . താഴെ പറയുന്ന യോഗ്യ ത കൾ തെളി യി 

- മുൻ യോഗ്യതാ നിർണ്ണയത്തിനും പ്രവർത്തിക്കുമുള്ള 
ക്കുന്നതിനുള്ള രേഖകൾ ദർഘാസ് വാങ്ങുന്നതിനുള്ള അപേക്ഷ 

ഫോറങ്ങൾ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെഓഫീസിൽ 
യോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. 

നിന്നും 24 - 5- 2010 മുതൽ പ്രവർത്തി ദിവസങ്ങളിൽ 10 .15- നും 
കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക വർഷങ്ങളിൽ വാർഷിക 

4 മണിക്കും ഇടയിൽ 25,000 രൂപ + വാറ്റ് അടച്ച് അപേക്ഷി 
ഇടപാട് തുക 156 ലക്ഷം രൂപയിൽ കുറയാത്ത സമാനമായ 

ച്ചാൽ ലഭിക്കുന്നതാണ്. 26- 5 -2010 , 4 മണിക്കുശേഷം യാതൊരു 
സർക്കാർ പ്രവർത്തികൾ ചെയ്തിരിക്കണം. 

കാര ണ വ ശാലും ദർഘാസ് ഫോറങ്ങൾ ലഭി ക്കു ന്ന ത ല്ല . 
1. ആയതിന്റെ ലഭ്യമായ ഏറ്റവും പുതിയ വർഷത്തിലെ 

ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതി 2 -6 - 2010 , 4 മണി 
ബാലൻസ് ഷീറ്റ് ( ടേൺ ഓവർ കണക്ക്) ഉള്ളടക്കം ചെയ്തി 

വരെയാണ്. 
രിക്കണം. 

- കേരള കൺ സ് ടക്ഷൻ കോർപ്പറേ ഷന് കുറഞ്ഞ 
- 2. അപേക്ഷകർ പ്രവർത്തിയുടെ എസ്റ്റിമേറ്റ് അടങ്കൽ - ദർഘാ സു കൾ സമർപ്പിക്കുന്ന കരാറു കാരന്റെ ദർഘാസ് 
തുക 104 ലക്ഷം രൂപയെങ്കിലും ഒറ്റ കരാറിൽ തൃപ്തികരമായി - തുകയിൽനിന്നും 10 % കൂടുതൽ വരെ അനുവദനീയമാണ്. 
കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ ഏറ്റെടുത്ത്പൂർത്തീകരിച്ചി പൂരിപ്പിച്ച ചോദ്യാവലികളടങ്ങിയ മുൻ യോഗ്യതാ ഫാറങ്ങൾ 
രിക്കണം. 

( 3 കോപ്പി) നിരതദ്രവ്യം, പ്രിലിമിനറി എഗ്രിമെന്റ് എന്നിവ 
3. എസ്റ്റിമേറ്റ് തുകയുടെ 10 % ബാങ്ക് ഗ്യാരണ്ടി നൽകുന്ന 

അടക്കം ആദ്യത്തെ കവറിലും പ്രവർത്തിക്കുള്ള ദർഘാസ് 
തിനുള്ള സാമ്പത്തികശേഷിഉണ്ടായിരിക്കണം. ഇതിനായി ഈ 

രണ്ടാമത്തെ കവറിലും പ്രത്യേകംമുദ്രവച്ച കവറുകളിൽ 
പ്രവർത്തിയുടെ പേരിൽ ബാങ്ക് തരുന്ന സർട്ടിഫിക്കറ്റ് ഉള്ളടക്കം 

അടക്കം ചെയ്ത് പ്രവർത്തിയുടെ പേരും മറ്റും യഥാവിധി 
ചെയ്തിരിക്കണം. 

കവറിനു മുകളിൽ എഴുതിതാഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ 

ഓഫീസിൽ ദർഘാസ് പ്രമാണങ്ങൾ ലഭിക്കേണ്ട അവസാന 
4. പ്രവർത്തിയുടെ നിർമ്മാണത്തിന് താഴെ പറയുന്ന 

തീയ തി 4 മണിക്ക് മുൻപായി എത്തുന്നവിധ ത്തിൽ 
മിഷനറി സ്വന്തമായി ഉണ്ടായിരിക്കേണ്ടതാണ് 

രജിസ്ട്രേഡ് തപാലിൽ അയച്ചിരിക്കേണ്ടതാണ്. ( കൊറിയർ 

സർവ്വീസിൽ വരുന്ന തപാലുകൾ സ്വീകരിക്കുന്നതല്ല). തപാൽ 
ലോറി/ ടിപ്പർ - 3 എണ്ണം 

തകാരാറുമൂലമോ മറ്റേതെങ്കിലും കാരണവശാലോ നിശ്ചിത 
ഹോയിസ്റ്റ് - 3 , , 

സമയം കഴിഞ്ഞുകിട്ടുന്ന ദർഘാസുകൾക്ക് ഡിപ്പാർട്ട്മെന്റ് 
സിമന്റ് കോൺക്രീറ്റ് ആന്റ് 

യാതൊരു വിധ മായ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്നതല്ല . 
മോട്ടോർ മിക്സർ - 3 ,, 

ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന ദിവസം ഏതെങ്കിലും 
വൈബ്രേറ്റർ 

കാരണവശാൽ സർക്കാർ പൊതു അവധി പ്രഖ്യാപിക്കുകയാ 
പമ്പ് 

ണെങ്കിൽ തൊട്ടടുത്ത പ്രവർത്തി ദിവസം നിശ്ചിത സമയം 
ജനറേറ്റർ 

വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതാണ്. 
ാഫോൾഡിംഗ് ആന്റ് 

- ദർഘാസ് പ്രമാണങ്ങൾ പൊതുമരാമത്ത് വകുപ്പിലെ 
ഷട്ടറിംഗ് -1500 ച . മീ . 

അംഗീകൃത കരാറുകാർക്ക് മാത്രം ലഭിക്കുന്നതും അവ 
ജെ . സി . ബി . - 1 എണ്ണം 

കൈമാറ്റം ചെയ്യാൻ പാടില്ലാത്തതുമാകുന്നു. മുൻ യോഗ്യതാ 
- ക്രമനമ്പർ 1,2,4 എന്നിവ തെളിയിക്കുന്നതിനുള്ള രേഖകൾ 

നിർണ്ണയത്തിനുള്ള ദർഘാസിനോടൊപ്പം 50 രൂപയുടെമുദ്രപ്പത 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പദ വി യിൽ കുറയാത്ത 

ത്തിൽ എഴുതി ഒപ്പിട്ട പ്രാഥമിക ഉടമ്പടിയും 50 ,000 രൂപയുടെ 
ഒരു ഉദ്യോഗസ്ഥൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. 

നിരതദ്രവ്യവും ഉണ്ടായിരിക്കേണ്ടതാണ്. നിരതദ്രവ്യം തൃശ്ശൂർ 


(1) 


സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറുടെ പേരിൽ 
നിക്ഷേപിച്ചതോ പണ യ പ്പെടു ത്തിയതോ ആയിരിക്കണം. 
മുൻ യോഗ്യതാ നിർണ്ണയത്തിനുള്ള ദർഘാസുകൾ മാത്രം 
ദർഘാസ് സ്വീകരിക്കുന്നതിന് നിശ്ചയിച്ച അവസാന ദിവസം 
വൈകിട്ട് 4.30 - ന് തുറക്കുന്നതും പൊതു മരാമത്ത് വകുപ്പ് 
ചീഫ് എഞ്ചി നീ യറുടെകമ്മിറ്റിയുടെ പരി ഗ ണ നയം 
അംഗീകാ ര ത്തിനും വേണ്ടി അയ യ്ക്കു ന്ന താ ണ് . ചീഫ് 
എഞ്ചിനീയർ മുൻഗണന നിശ്ചയിച്ച് അംഗീകരിച്ച കരാറുകാരു 
ടെയും സ്ഥാപനങ്ങളുടെയും പ്രവൃത്തിക്കുള്ളദർഘാസുകൾ 
മാത്രമേ തുറന്ന് പരിശോധിക്കുകയുള്ളു. ചീഫ് എഞ്ചിനീയറുടെ 
യോഗ്യത നിർണ്ണ യ ത്തിൽ ഉൾപ്പെടാത്ത കരാറു കാ രുടെ 
പവ്യത്തിക്കുള്ള ദർ ഘാ സു കൾ തുറക്കാതെ തന്നെ 
നിരസിക്കുന്നതായിരിക്കും. 

- യോഗ്യത നിർണ്ണയിച്ച കരാറുകാരുടെ സ്ഥാപനങ്ങളുടെ 
( പവ്യത്തിക്കുള്ള ദർഘാ സു കൾ തുറക്കുന്ന സമയവും 
തീയതിയും ബന്ധപ്പെട്ടവരെ മുൻകൂട്ടി അറിയിക്കുന്നതായിരിക്കും. 
യാതൊരു കാര ണ വും കാണിക്കാതെ ദർ ഘാ സു കൾ 
നിര സിക്കു വാനുള്ള അവകാശവും താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഓഫീസർക്ക് ഉണ്ടായിരിക്കും. പൊതുമരാമത്ത് വകുപ്പിന്റെ 
ദർഘാസുകൾ സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും ഇതിനും 
ബാധകമായിരിക്കും. 


Office of the 
Superintending Engineer 
Buildings & Local Works, 
Central Circle , Thrissur. 


(Sd.) 
Superintending Engineer. 
( For and on behalf of 
Governor of Kerala ) 


ലഘു ദർഘാസ് പരസ്യം 


കോഴിക്കോട് ഗവൺമെന്റ് കുഷ്ഠ രോഗാശു 
പ്രതിയിൽ മോട്ടോർ സ്വിച്ച് ബോർഡിന് 
ഷെൽട്ടർ നിർമ്മാണം - രൂപ 46,000 

1,150 
കോഴിക്കോട് ചേവായൂരിലെ ആർ. എച്ച്. എസ്. 
ഫ്ളാറ്റ് ബി . 19 മുതൽ ബി . 24 വരെയുള്ള 
കേടുവന്ന മേൽക്കൂരയിലെ അടിയന്തിര ചോർച്ച 
നിവാരണ പ്രവൃത്തികൾ - രൂപ 70,000 1, 750 
വെള്ളിമാടുകുന്ന് ജൂവനൈൽ ഹോം 
കോമ്പൗണ്ടിലെ ഡേ കെയർ സെന്ററിലെ 
ബാക്കി പ്രവൃത്തികൾ - വർക്ക് ഏരിയ , 
സോക്ക്പിറ്റ്, ഗേറ്റ് നിർമ്മാണവും വാട്ടർ ടാങ്ക് 
സ്ഥാപിക്കലും - രൂപ 1,17,000 

2 , 950 
കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനോട് 
അനുബന്ധിച്ചുള്ള പോലീസ്ഓഫീസർമാരുടെ 
ഫ്ളാറ്റ് ടൈപ്പ്എ1. ക്വാർട്ടേഴ്സിലെ അടിയന്തിര 
അറ്റകുറ്റപ്പണികൾ രൂപ 75,000 

1,900 
ടി ടി ഫ്ളാറ്റ് ടൈപ്പ് എ2 ക്വാർട്ടേഴ്സിലെ 
ടി -- രൂപ 75,000 

1,900 
ടി ടി ഫ്ളാറ്റ് ടൈപ്പ് എ3 ക്വാർട്ടേഴ്സിലെ 
ടി - രൂപ 75,000 

1,900 
ടി ടി ഫ്ളാറ്റ് ടൈപ്പ് എ4 ക്വാർട്ടേഴ്സിലെ 
ടി - രൂപ 75, 000 

- 1, 900 
ടി ടി ഫ്ളാറ്റ് ടൈപ്പ് എ5 ക്വാർട്ടേഴ്സിലെ 
ടി - രൂപ 75,000 

1,900 
ടി ടി ഫ്ളാറ്റ് ടൈപ്പ് എം ക്വാർട്ടേഴ്സിലെ 
ടി - രൂപ 75,000 

1,900 
ടി ടി ഫ്ളാറ്റ് ടൈപ്പ് എ8 ക്വാർട്ടേഴ്സിലെ 
ടി - രൂപ 75,000 

| 1,900 
- ടി ടി ഫ്ളാറ്റ് ടൈപ്പ് എ10 ക്വാർട്ടേഴ്സിലെ 
ടി - രൂപ 75,000 

1,900 
കോഴിക്കോട് ചേവായൂരിലെ എൻ. ജി. ഒ. 
ക്വാർട്ടേഴ്സ് ഡി . 43 - നും ഡി. 44- നും അടിയന്തിര 
ചോർച്ച നിവാരണ പ്രവൃത്തികൾ രൂപ 1,00,000 2,500 
ടി ടി ക്വാർട്ടേഴ്സ് സി 17 - ന് ടി 
രൂപ 70,000 

- 1,750 
- കോഴിക്കോട് എൻ. ജി . ഒ. ക്വാർട്ടേഴ്സ് 

കോമ്പൗണ്ടിൽ ഡ്രൈനേജ്, സെപ്റ്റിക് ടാങ്ക് 
എന്നിവ നിർമ്മിക്കലും കാടുവെട്ടലും - 
രൂപ 72,000 

1, 800 
കോഴിക്കോട് റസ്റ്റ് ഹൗസിൽ സാനിറ്ററി, 
പ്ലമ്പിംഗ് എന്നിവയുടെ അടിയന്തിര 
അറ്റകുറ്റ പ്രവൃത്തികൾ രൂപ 70,000 

1,750 
കോഴിക്കോട് ചേവായൂരിലെ ആർ. എച്ച്. എസ് 
ഫ്ളാറ്റ് എ1, എ2 എന്നിവയുടെ അടുക്കളയുടെയും 
ടോയ്ലറ്റിന്റെയും ടി രൂപ 70,000 

1,750 
കോഴിക്കോട് ചേവായൂരിലെ ആർ. എച്ച്. എസ് 
ഫ്ളാറ്റ് എ3, എ 4 എന്നിവയുടെ അടുക്കളയുടെയും 
ടോയ്ലറ്റിന്റെയും അടിയന്തിര അറ്റകുറ്റ 
പ്രവൃത്തികൾ രൂപ 70,000 

1,750 
ടി ടി ഫ്ളാറ്റ് എ5, എ6 എന്നിവയുടെ ടി 
രൂപ 70,000 

1, 750 


നമ്പർ ഡി1- ടി.എൻ.6/ 2010 . 


| 2010 മേയ് 6. - 


14 


കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, കെട്ടിട ഉപവിഭാഗം, കോഴിക്കോട്- 20 താഴെ 
പറയുന്ന 1 മുതൽ 15 വരെ പ്രവൃത്തികൾക്ക് 4 - 6 - 2010 - ന് 
വൈകുന്നേരം 4 മണിവരെയും 16 മുതൽ 30 വരെ പ്രവർത്തി 
കൾക്ക് 9 - 6 - 2010 വൈകുന്നേരം 4 മണിവരെയും 31 മുതൽ 
45 വരെ പ്രവർത്തികൾക്ക് 16 - 6 - 2010 വൈകുന്നേരം 4 മണി 
വരെയും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
അതാത് ദിവസം 4.30 - ന് തുറ ക്കു ന്ന താ ണ് . ദർഘാസ് 

ഫോറങ്ങൾ 1 മുതൽ 15 വരെ പ്രവർത്തികൾക്ക് 3 - 6 - 2010 
ഉച്ചയ്ക്ക് 1 മണി വരെയും 16 മുതൽ 30 വരെ പ്രവർത്തികൾക്ക് 
8 - 6 - 2010 ഉച്ചയ്ക്ക് 1 മണിവരെയും 31 മുതൽ 45 വരെ 
പ്രവർത്തികൾക്ക് 15 - 6 - 2010 ഉച്ചയ്ക്ക് 1 മണി വ രെയും 
ലഭിക്കുന്നതായിരിക്കും. 
കമ 

പ്രവൃത്തിയുടെ പേരും നിരതദ്രവ്യം 
നമ്പർ അടങ്കൽ തുകയും 

(3) 


രൂപ് 


20 


1,750 


21 


- കോഴിക്കോട് ചേവായൂരിലെ എൻ. ജി . ഒ . 

ക്വാർട്ടേഴ്സ് സി . 49 - ന് അടിയന്തിര ചോർച്ച 
നിവാരണ പ്രവൃത്തികൾ - രൂപ 70 ,000 
ടി എൻ. ജി. ഒ. ക്വാർട്ടേഴ്സ് 51- ന് 
ടി - രൂപ 70,000 
- ടി എൻ. ജി. ഒ. ക്വാർട്ടേഴ്സ് സി . 57 - ന് 
ടി - രൂപ 69 ,000 
ടി എൻ. ജി . ഒ. ക്വാർട്ടേഴ്സ് സി . 58 - ന് 
ടി - രൂപ 70,000 


1,750 


1 , 750 


22 


1,750 


(2 ) 


( 3) 


(2 ) 


23 


33 


കോഴിക്കോട് ടൗൺ പോലീസസ്റ്റേഷനോടനു 
ബന്ധിച്ചുള്ള പോലീസ് ഓഫീസർമാരുടെ 
ഫ്ളാറ്റ് ടൈപ്പ് എ12 ക്വാർട്ടേഴ്സിലെ അടിയന്തിര 
അറ്റകുറ്റപ്പണികൾ -രൂപ 75, 000 

1,900 


34 


- ടി ടി ഫ്ളാറ്റ് ടൈപ്പ് എ13 ക്വാർട്ടേഴ്സിലെ 
ടി - രൂപ 75,000 


1, 900 


1,750 


ടി ടി ഫ്ളാറ്റ് ടൈപ്പ് എ14 ക്വാർട്ടേഴ്സിലെ 
ടി - രൂപ 75,000 


1 , 900 


- ടി ടി ഫ്ളാറ്റ് ടൈപ്പ് എ15 ക്വാർട്ടേഴ്സിലെ 
ടി - രൂപ 75,000 


1,900 


കോഴിക്കോട്ചേവായൂരിലെ ആർ. എച്ച്. എസ്. 
ഫ്ളാറ്റ് എ 11, എ 12 എന്നിവയുടെഅടുക്കളയു 
ടെയും ടോയ്ലറ്റിന്റെയും അടിയന്തിര അറ്റകുറ്റ 
പ്രവർത്തികൾ.- രൂപ 70, 000 

1,750 
ടി ടി ഫ്ളാറ്റ് എ13 , എ14 എന്നിവയുടെ 
ടി ടി --രൂപ 70, 000 

1,750 
ടി ടി ഫ്ളാറ്റ് എ15, എ16 എന്നിവയുടെ 
ടി ടി - രൂപ 70,000 
ടി ടി ഫ്ളാറ്റ് എ17 , എ19 എന്നിവയുടെ 
ടി ടി - രൂപ 70, 000 

1,750 
കോഴിക്കോട് ജില്ലാ ജയിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് 
നമ്പർ 8, 9 - ന് അടിയന്തിര ചോർച്ച നിവാരണ 
പ്രവൃത്തികൾ രൂപ് 75,000 

1, 900 
ടി ടി നമ്പർ 10 , 11 - ന് ടി ടി രൂപ 75,000 1,900 
ടി ടി നമ്പർ 12, 13 - ന് ടി ടി രൂപ 75,000 1,900 

ടി ടി നമ്പർ 14, 15 - ന് ടി ടി രൂപ 75,000 1,900 
- ടി ടി നമ്പർ 16, 17 - ന് ടി ടി രൂപ 75 ,000 1,900 

ടി ടി നമ്പർ 18, 19- ന് ടി ടി - രൂപ 75,000 1,900 

ടി ടി നമ്പർ 20, 21- ന് ടി ടി രൂപ 75,000 1, 900 
44 ടി ടി നമ്പർ 22 , 23 - ന് ടി ടി - രൂപ 75, 000 1,900 

ടി ടി നമ്പർ 24, 25 - ന് ടി ടി - - രൂപ 75,000 1,900 
ദർഘാസ് പ്രമാണത്തിന്റെ വില കമ ന മ്പർ 5 - ന് 
രൂപ 300 + വി . നി., മറ്റുള്ളവയ്ക്ക് രൂപ 400 + വി. നി . 


ടി ടി ഫ്ളാറ്റ് ടൈപ്പ് എ17 ക്വാർട്ടേഴ്സിലെ 
ടി - രൂപ 75, 000 


1,900 


ടി ടി ഫ്ളാറ്റ് ടൈപ്പ് എ18 ക്വാർട്ടേഴ്സിലെ 
ടി രൂപ 75,000 


1, 900 


ടി ടി ഫ്ളാറ്റ് ടൈപ്പ് എ24 ക്വാർട്ടേഴ്സിലെ 
ടി - രൂപ 75, 000 


1,900 


ടി ടി ഫ്ളാറ്റ് ടൈപ്പ് എ27 ക്വാർട്ടേഴ്സിലെ 
ടി രൂപ 75,000 


1,900 


പ്രവൃത്തി തീർക്കേണ്ട കാലാവധി - 1 മാസം. 


കോഴിക്കോട് ചേവായൂരിലെ ആർ. എച്ച്. എസ്. 
ഫ്ളാറ്റ് എ7, എ 8 എന്നിവയുടെ അടുക്കളയുടെയും 
ടോയ്ലറ്റിന്റെയും അടിയന്തിര അറ്റകുറ്റ 
പ്രവൃത്തികൾ രൂപ 70,000 

- 1,750 


ദർഘാസ് സംബന്ധിച്ച എല്ലാ നി ബ ന്ധന കളും മേൽ 
പറഞ്ഞ പവ ത്തികൾക്ക് ബാധ ക മാ യിരിക്കു ന്ന താ ണ് . 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അറിയാവുന്നതാണ്. 


22 


ടി ടി ഫ്ളാറ്റ് എ 9, എ 10 എന്നിവയുടെ 
അടുക്കളയുടെയും ടോയ്ലറ്റിന്റെയും ടി 
രൂപ് 70, 000 


| 1,750 


അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
കോഴിക്കോട്- 20. 


( ഒപ്പ്) 

അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


